Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


: 
ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


" } 21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Commissionerate of Land Revenue 


3950 


KERALA GAZETTE 


[ PART III 


( 8 ) 


തിരുത്തൽ പരസ്യം 


നമ്പർ ബി3-1942 / 2021 . 


2021 ഫെബ്രുവരി 24 , 


നമ്പർ ബി3-6579 2020 . 


2021 ഏപ്രിൽ 15 . 


19-1-2021 - ല 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ കരിമ്പാടം 
ക ര യിൽ ചില്ലി ക്കു ട്ട ത്തിൽ വീട്ടിൽ ദേ വ ദാസ് ഭാര്യ 
മണി , വി . സി . എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
ദേവദാസ് , സി . പി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ചേന്ദമംഗലം 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടി 
മണി , വി . സി . 11-12-2020 - ൽ മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 ( 

മൂന്ന് ) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


കേരളാ ഗസറ്റ് നമ്പർ 3 വാല്യം 10 
പാർട്ട് III , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 467 - ൽ ക്രമ നമ്പർ 7 - ആയി പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ ക്രമ നമ്പർ 6 
" ശ്രീദേവി , മരണപ്പെട്ട മകൻ രവീന്ദ്രൻ പിള്ളയുടെ ഭാര്യ 63 
വയസ്സ് ' നിയമാനുസൃത അവകാശി അ 

രല്ലാത്ത തിനാൽ 
ടിയാളെ ഒഴിവാക്കി തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
പറവൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Moovattupuzha Taluk 


പരസ്യം 


1 


ദേവദാസ് 


ഭർത്താവ് 


61 


( 1 ) 


2 


ഹർഷകുമാർ 


മകൻ 


37 


നമ്പർ ബി5-1869 2021 . 


2021 ഫെബ്രുവരി 26 . 


3 


പ്രശോഭ് 


35 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കററ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം 

പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , തിരുമാറാടി 
വില്ലേജ് , ഒലി യ പ്പുറം കര യിൽ കമ്പള വേ ലിൽ വീട്ടിൽ 
കെ . പി . മോഹനൻ 8-6-2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപ്രതം നൽകണമെന്ന് 
ആവശ്യപ്പെട്ട് ടിയാന്റെ മകൻ അശ്വിൻ മോഹൻ സമർപ്പിച്ച 
അപേക്ഷപ്രകാരം ബസ 

ന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അവകാശ വിചാരണ നടത്തുകയും താഴെപ്പറയുന്ന വർ 
പരേതന്റെ നിയമാനുസൃത അവകാശികളാണെന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


( 9 ) 


നമ്പർ ബി3-5011 / 2020 . 


2021 ഫെബ്രുവരി 26 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശോഭന , റ്റി . എൻ . 


ഭാര്യ 


59 


2 


അശ്വിൻ മോഹൻ 


മകൻ 


24 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ ചിറയ്ക്കകം 
കരയിൽ ബാവേലി വീട്ടിൽ പൈലി മകൻ സാബു , ബി . പി . 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഷീബ സാബു 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വരാപ്പുഴ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി സാബു , ബി . പി . 17-9-2019 - ൽ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 ( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


3 


22 


അശ്വിനി , എം . എസ് . മകൾ 
മുകളിൽപ്പറഞ്ഞ വ്യക്തികളാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നു കാണിച്ച് അപേക്ഷക യ് ക്ക് ഒരു 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്കു ശേഷം മോ തപാൽ മാർഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പക്ഷം 


30 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഷീബ സാബു 


ഭാര്യ 


47 


2 


ചഞ്ചൽ സാബു 


മകൻ 


21 


( 2 ) 


3 


ടാനിയ സാബു 


മകൾ 


18 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി5-1878 2021 . 

2021 ഫെബ്രുവരി 26 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , ഇലഞ്ഞി 
വില്ലേജ് , മുത്തോല പുരം കരയിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ 
റോമിയോ പി . 

ജോസഫ് 

20-12-2020-00 തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണ് . അവകാശികളെ കാണിക്കുന്ന ഒരു 
സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ ഭാര്യ 
ജയമ്മ ഫ്രാൻസിസ് സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അവകാശവിചാരണ നടത്തുകയും 
താഴ പ്പറ യു ന്ന വ ർ പ ര ത ന്റെ 

നിയ മാനുസ്യ ത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


താലൂക്കാഫീസ് , 
പറവൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


92 


25th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3951 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


( 2 ) 


നമ്പർ 


ബം 


1 


ജയമ്മ ഫ്രാൻസിസ് 


ഭാര്യ 


55 


2 ജസ്റ്റിൻ റോമിയോ 


മകൻ 


22 


3 ക്രിസ്റ്റീന റോമിയോ 


മകൾ 


26 


നമ്പർ എ4-1961 / 2021 . 

2021 ഫെബ്രുവരി 24 , 
കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
മലയിൻകീഴ് കരയിൽ വരിയ്ക്കാനിക്കൽ വീട്ടിൽ കുമാരൻ 
മകൻ വി . കെ . കുഞ്ഞപ്പൻ എന്നയാൾ 4-4-2017 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ 

ആവ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെപ്പറ യു ന്ന വ രാ ണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ കൌസല്യ കുഞ്ഞപ്പൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കോതമംഗലം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയ തിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


മുകളിൽപ്പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് അപേക്ഷകന് 
ഒ രു സാക്ഷ്യ പത നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിക്കു ശേഷമോ 

തീയതിക്കുശേഷമോ തപാൽ മാർഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


കൌസല്യ കുഞ്ഞപ്പൻ 


ഭാര്യ 


58 


2 


അശ്വതി , വി . കെ . 


മകൾ 


30 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മൂവാറ്റുപുഴ . 


3 


25 


Kothamangalam Taluk 


പരസ്യം 


അഖിൽകുമാർ 

മകൻ 
( പതേന്റെ മാതാപിതാക്കൾ മുമ്പിനാലേ മരണപ്പെട്ടിട്ടുള്ളതാണ് ) 

മുകളിൽ പേര് ചേർത്തിട്ടു ള്ള വ രാ ണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 

( 3 ) 


( 1 ) 


നമ്പർ എ4-1394 / 2021 . 


2021 ഫെബ്രുവരി 23 . 


ക  ാ ത മ മ ഗലം 


താലൂ 


കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
രാമല്ലൂർ കരയിൽ ഓലിയപ്പുറം വീട്ടിൽ ഒ . പി . പൗലോസ് 
മകൻ ഒ . പി . പോൾ എന്ന യാൾ 8 -2 -2020 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ 

ആ വ ശ്യ ങ്ങ ൾ ക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെപ്പറ യു ന്ന വ രാ ണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ആഗ്നസ് പോൾ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ കോതമംഗലം വില്ലേജാഫീസർ 
മുഖേന അവകാശവിചാരണ നടത്തിയ തിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ എ4-1957 2021 . 

2021 ഫെബ്രുവരി 24 . 

ക്കിൽ കുട്ട ന്യൂ ഴ വില്ലേ ജിൽ 
കുറ്റിയാംചാൽ കരയിൽ പുള്ളുവേലിൽ വീട്ടിൽ അന്തോണി 
മകൻ പൌലോസ് , പി . എ . എന്നയാൾ 16-4-2017 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെപ്പറയു 
ന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നു 
കാണിച്ച് പരേതന്റെ മകൻ ഷാജു പൌലോസ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ കുട്ടമ്പുഴ വില്ലേജ് ഓഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


1 


ആഗ്നസ് പോൾ 


ഭാര്യ 


69 


ബം 


1 


ലിസി പോൾ 


മകൾ 


61 


2 


ആൻ പോൾ 


മകൾ 


46 


2 


58 


3 


പോൾസൻ പോൾ 


മകൻ 


43 


3 


വത്സമ്മ തങ്കച്ചൻ 
ഷാജു പൌലോസ് 
മേഴ്സികുഞ്ഞ് 


മകൻ 


56 


4 


ജോർജ് പോൾ 


42 


4 


മകൾ 


51 


മുകളിൽ പേര് ചേർത്തിട്ടു ള്ള വ രാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


( പരേതന്റെ ഭാര്യ മുമ്പിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് ) 
മുകളിൽ പേര് 

ചേർത്തിട്ടു ള്ള വ രാ ണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 2112021 / DTP ( CLR ) . 


93 


Salim A. 


Digitally signed by Salim A 
Date : 2021.07.12 17:08:51 
+ 05'30 ' 


